14th AUG. 2012] 


COMMISSIONERATE OF LAND REVENUE 


5303 


NOTIFICATION 


L . A . Notifications and Declarations 

THRISSUR DISTRICT 


1961 - ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 13 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 
1. താഴെ പറയുന്ന പദേ ശ ങ്ങ ളിലെ റീസർവെ 
ജോലികൾ പൂർത്തിയായിരിക്കുന്നതായി 1961 - ലെ കേരള 
സർവെയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ (1961 ലെ 
37 -ാം ആക്ട്) 13 -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം 
ചെയ്യുന്നു . 

2. പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ 
പ്രകാരം ഒരു സിവിൽ കോടതിയുടെ ഡിക്രിമൂലം ഇതിനാൽ 
പരസ്യം ചെയ്യുന്ന റീസർ , ഭേദഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ 
ഈ റീസർവെ റിക്കാർഡ് അതിർത്തി നിർണ്ണയിക്കുകയും രേഖ 
പ്പെടുത്തുകയും ചെയ്തിട്ടുള്ള അതിരുകൾ ശരിയായി നിർണ്ണ 
യിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്എന്നതിന്റെ 
തർക്കമറ്റ തെളിവായിരിക്കുന്നതാണ്. 


UNDER SECTION 13 OF KERALA SURVEY AND BOUNDARIES 

- ACT, 1961 
Ref. 25730/ 93/ H2. 

| 10th July 2012. 
- 1. It is hereby notified under Section 13 of the 
Kerala Survey and Boundaries Act, 1961 ( Act 31 of 1961) 
that the survey of the undermentioned areas 
are now completed . 

- 2 . Unless the survey hereby notified is modified by 
a decree of a Civil Court under the provisions of 
- section 14 of the said Act, the records of the survey 

shall be conclusive proof that the boundaries 
determined and recorded therein have been correctly 
determined and recorded . 


- (1) 


2012 ജൂ 


ലൈ 16. 


നമ്പർ സി2 - 3234 / 2011. 

- പ്രദേശത്തിന്റെ വിവരങ്ങൾ 


ജില്ല 


- തൃശ്ശൂർ. 
താലൂക്ക്- - തലപ്പിള്ളി. 
വില്ലേജ് മിണാല്ലൂർ. 

റീസർവെ ബ്ലോക്ക് 59 - ൽപെടുന്ന മിണാലൂർ വില്ലേജിലെ 
എല്ലാ റീസർവ്വേ നമ്പരുകളും. 


PARTICULARS OF THE AREA 
District — Kannur. 

Taluk - Thalassery. 
Village — Kanichar . 

| Desom - Kanichar. 
Field Numbers completed : 
Re-Survey No. - 625/2 , 3, 4, 
Extent — 10 Cent. 

( Sd.) 
Thalassery. 

Tahsildar. 


- (2) 


2012 ജൂ 


ലൈ 16 . 


നമ്പർ സി2 - 1291/ 2011. 

പ്രദേശത്തിന്റെ വിവരങ്ങൾ 


KASARAGOD DISTRICT 


ജില്ല 


- തൃശ്ശൂർ. 
താലൂക്ക് - തലപ്പിള്ളി. 
വില്ലേജ് - പെരിങ്ങത്തൂർ. 

റീസർവെ ബ്ലോക്ക് 57 - ൽപെടുന്ന പെരിങ്ങത്തൂർ വില്ലേജിലെ 
എല്ലാ റീസർവെ നമ്പരുകളും. 
അസിസ്റ്റന്റ് ഡയറക്ടറുടെ 
കാര്യാലയം, 
സർവെ ലാന്റ് റെക്കോർഡ്സ് 

( ഒപ്പ്) 
റെയിഞ്ച്, തൃശ്ശൂർ. 

അസിസ്റ്റന്റ് ഡയറക്ടർ. 


NOTIFICATION 
UNDER SECTION 13 OF THE KERALA SURVEY AND 

BOUNDARIES ACT, 1961 
Ref. A - 2328 /2001. 

| 10th July 2012. 
1. It is hereby notified under Section 13 of the 
Kerala Survey and Boundaries Act, 1961 (Act 37 of 1961) 
that the survey of the undermentioned areas are now 
completed. 

2 . Unless the survey hereby notified is modified by 
a decree of Civil Court under the provisions of 
section 14 of the said Act, the records of the survey 
shall be conclusive proof that the boundaries 
determined and recorded therein have been correctly 
determined and recorded . 


KANNUR DISTRICT 
തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ ജി - 12400 / 2004 . 

2012 ജൂ ലൈ 5. 
- കണ്ണൂർ ജില്ല യിലെ ധർമ്മടം വില്ലേ ജിൽ കണ്ണൂർ 
യൂണി വേ ഴ് സിറ്റി കാമ്പസ് നിർ മ്മാ ണ ത്തിനു ഭൂ മി 
പൊന്നുംവിലയ്ക്ക് ഏറ്റെടുത്തത് സംബന്ധിച്ച് 1961 - ലെ കേരള 
സർവേ ആന്റ് ബൗണ്ടറീസ് ആക്റ്റ് പ്രകാ രമുള്ള 9 ( 2 ) 
നോട്ടിഫിക്കേഷൻ 21-2 - 2012 - ലെ 8 -ാം നമ്പർ കേരള ഗസറ്റിൽ 
പേജ് നമ്പർ 1311 - ൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു . ആയതിൽ 
പാല യാട് ദേശം റിസർവെ 4 / 9 - ൽപെട്ട ഭൂമിയുടെ 
വിസ്തീർണ്ണം 0. 6203 എന്നത് 0.0203 ഹെക്ടറായി തിരുത്തി 
വായിക്കേണ്ടതാണ്. പ്രസ്തുത നോട്ടിഫിക്കേഷനിലെ മറ്റ് 
കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല . 
സബ് കളക്ടറുടെ കാര്യാലയം, 
തലശ്ശേരി. 

സബ് കളക്ടർ. 


PARTICULARS OF THE AREA 

District - Kasaragod 
Taluk — Hosdurg 

Village — Hosdurg . 
| Field Nos. completed: 
R . S . No. 129 / 10 , 11 , 12 


( ഒപ്പ്) 


Office of the Special Tahsildar 

( Sd.) 
L . A ., Kasaragod . 

- Special Tahsildar, LA ( G ). 


